Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Reg . No. KL / TV ( N )/ 634/2015 -17 


GOVERNM 


- 
കാൽ 


രള 
സ 


ർക്കാം 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 6 


നമ്പർ 


2017 ഒക്ടോബർ 10 
10th October 2017 

1193 കന്നി 24 
24th Kanni 1193 
1939 ആശ്വിനം 18 
18th Aswina 1939 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


PART III 


Industries Department 


തൃശ്ശൂർ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 

മാനേജരുടെ നടപടിക്രമം 

( സാന്നിദ്ധ്യം : പ്രദീപ്കുമാർ, കെ. എസ്. 
നമ്പർ ബി2 - 1713/ 2003. 

2017 ജൂ ലൈ 28. 


നിയമിക്കുകയും ലിക്വിഡേറ്റർ 15- 7 -2015 - ന് ചുമതല ഏറ്റെടുക്കു 
കയും ചെയ്തു . 15- 7- 2015- ന് ക്ലെയിം നോട്ടീസ് പ്രസിദ്ധീകരിക്കു 
കയും 2015 ഡിസംബർ 29 - ലെ 51 -ാം നമ്പർ ഗസറ്റിൽ 
പ്രസിദ്ധീകരിക്കുകയും ചെയ്തു . 


വിഷയം: - വ്യവസായം - സഹകരണം - ജില്ലാ വ്യവസായ 

കേന്ദ്രം, തൃശ്ശൂർ - സമാ ഫീ ക ര ണത്തിനുള്ള 
തൃശ്ശൂർ താലൂക്ക് വ്യവസായ സഹകരണസംഘം 
ക്ലിപ്തം നമ്പർ 368 , മുതുവറ , പി. ഒ . പുഴയ്ക്കൽ 
സമാ ഫീ ക ര ണം പൂർത്തിയാക്കി യ തി നാൽ 
കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം 
സംഘം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 


- സംഘം 19 - 7 - 2003 - ൽ രജിസ്റ്റർ ചെയ്യുകയും വ്യാപാര 
പ്രവർത്തനം നാളിതുവരെ ആരംഭിക്കാത്തതുമാണ്. സഹകരണ 
നിയമപ്രകാരം ലിക്വിഡേറ്റർ നിർവ്വഹിക്കേ ണ്ട തായ എല്ലാ 
ചുമ ത ലകളും നിർവ്വഹിച്ചിട്ടുണ്ട്. ഗവൺമെന്റിൽ നിന്നും 
ധ ന സ ഹാ യ മൊന്നും സംഘ ത്തിന് ലഭിച്ചിട്ടില്ല . ഓഹരി 
തുകയിനത്തിൽ 10 അംഗങ്ങളിൽ നിന്നും സംഘം സമാഹരിച്ച 

10 , 000 ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ 
ചെയ്യുകയും ഇതിൽ നിന്ന് ലിക്വിഡേറ്റർ ചാർജ്ജും മറ്റും കഴിച്ച് 
8 അംഗ ങ്ങ ൾ ക്ക് - 800 വീതം തിരികെ നൽകു കയും 
നാളി തു വരെ കൈപ്പറ്റാത്ത 2 അംഗ ങ്ങ ളു ടെ - 1, 600 
ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ളതുമാണ്. 
ലിക്വിഡേ ഷൻ കാലയളവിലെ അക്കൗണ്ടുകൾ സീനിയർ 
സഹകരണ ഇൻസ്പെക്ടർ, ചാവക്കാട് ആഡിറ്റ് നടത്തിയിട്ടുണ്ട്. 
കൂടാതെ ലിക്വിഡേഷൻ സംബന്ധിച്ച് എല്ലാ നടപടികളും 
പൂർത്തീകരിച്ചതായി ഈ ഓഫീസിലെ ഡെപ്യൂട്ടി രജിസ്ട്രാർ 
റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. ഈ സാഹചര്യത്തിൽ താഴെ 
പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


പരാമർശം: - ഈ ഓഫീസിലെ 6 - 12 - 2014 - ലെ ബി2 / 1713 / 2003 

നമ്പർ നടപടിക്രമം. 


മേൽ സൂചന പ്രകാരം തൃശ്ശൂർ താലൂക്ക് വ്യവസായ 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 368 , മുതു വറ, പി . ഒ . 
പുഴയ്ക്കൽ പ്രവർത്തനരഹിതമായതിനാൽ കേരള സഹകരണ 
നിയമം 71 ( 1 ) ബി വകുപ്പ് പ്രകാരം സമാ പ് തീ ക ര ണ 
നട പടികൾ സ്വീക രി ക്കു ന്ന തിന് ഈ ഓഫീസിലെ 
ജൂനിയർ സഹകരണ ഇൻസ്പെക്ടർ ( ലിക്വിഡേഷൻ) - നെ 


Gaz . No. 40 /2017 /DTP ( Industries). 


255 


KERALA GAZETTE 


[PART III 


ഉത്തരവ് 


തൃശ്ശൂർ ജില്ലയിലെ വ്യവസായ സഹകരണ സംഘങ്ങളുടെ 
രജിസ്ട്രാർ എന്ന നിലയിൽ 1969 - ലെ കേരള സഹകരണ 
നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷി പ് ത മായ 
അധികാരമുപയോഗിച്ച് തൃശ്ശൂർ താലൂക്ക് വ്യവസായ സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ 368, മുതുവറ, പി. ഒ. പുഴയ്ക്കൽ- ന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ടും, ടി സംഘത്തിന്റെ പേര് 
സംഘങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ടും 
ഇതിനാൽ ഉത്തരവാകുന്നു . സംഘം റിക്കാർഡുകൾ ഇന്നേ 
തീയതി മുതൽ മൂന്ന് വർഷത്തേക്ക് ലിക്വി ഡേ റ്റർ 
സൂക്ഷി ക്കേ ണ്ടതും, ശേഷം ഈ ഓഫീസിന്റെ മുൻകൂർ 
അനുമതിയോടുകൂടി രേഖകൾ നശിപ്പിക്കാവുന്നതാണ്. 


നമ്പർ പി 49 / 1974. 

2017 ജൂ ലൈ 11. 
റീജിയണൽ ജോയിന്റ് ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് 
ആന്റ് കൊമേഴ്സ്, കോഴിക്കോട് എന്നവരുടെ 16 - 7 - 2017 - ലെ 
ഡി / 4811/ 65 നമ്പർ ഉത്തരവു പ്രകാരം അണ്ടത്തോട് ബീഡി 
വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി 
ലിമിറ്റഡ് നമ്പർ എസ്. ഇ ൻഡ് ( പി ) 11, മാറഞ്ചേരി എന്ന 
സംഘ ത്തിന്റെ പ്രവർത്തനം നിർത്തൽ ചെയ്യു ന്ന തിന് 
ഉത്തരവായിട്ടുണ്ട്. മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിനു 
കീഴിലുള്ള പൊന്നാനി താലൂക്ക് വ്യവസായ ഓഫീസിലെ 
ജൂനിയർ സഹകരണ ഇൻസ്പെക്ടർ 3 - 8 - 2016 - ന് സംഘം 
- ലിക്വിഡേറ്ററുടെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. 

- ടി ഉത്തരവ് അനുസരിച്ച് സംഘത്തിന്റെ ഇടപാടുകൾ 
അവസാനിപ്പിച്ച് സംഘം നിർത്തലാക്കാൻ പോകുന്നതിനാൽ 
ടി സംഘ ത്തിൽ നിന്നും വല്ല മുതലും ലഭി ക്കാൻ 
അവകാശപ്പെട്ടവർ ആ വക അവകാശങ്ങളെപ്പറ്റി ഈ നോട്ടീസ് 
പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 2 മാസത്തിനകം താഴെ 
ഒപ്പിട്ട ലിക്വിഡേറ്ററെ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണെന്ന് 
ഏവരേയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


( ഒപ്പ്) 


ജനറൽ മാനേജർ. 


ക്ലെയിം നോട്ടീസ് 


മേൽ പറഞ്ഞ അവധിക്കു ശേഷം ലഭിക്കുന്ന യാതൊരു 
അവകാശവാദങ്ങളും പരിഗണിക്കുന്നതല്ല. 


( 1) 


നമ്പർ പി 43 / 1992. 


2017 ജൂ 


ലൈ 10 . 


നമ്പർ പി / 33 / 1996. 


2017 ജൂ 


ലൈ 28. 


1969 - ലെ കേരള സ ഹകരണ നിയമം വകുപ്പ് 71 ( 1) 
അനുസരിച്ച് മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 
മാനേജരുടെ 20 - 4- 1994- ലെ പി / 1848/ 94 -ാം നമ്പർ ഉത്തരവു 
പകാരം പൊന്നാനി ബ്ലോക്ക് വുമൺ സ് കോട്ടേജ് 
ഇൻഡസ്ട്രിയൽ കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ 
സി . ഐ . എൻ. ഡി . ( പി ) 102, പി . ഒ . വട്ടംകുളം എന്ന 
സംഘ ത്തിന്റെ പ്രവർത്തനം നിർത്തൽ ചെയ്യു ന്ന തിന് 
ഉത്തരവായിട്ടുണ്ട്. മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിനു 
കീഴിലുള്ള പൊന്നാനി താലൂക്ക് വ്യവസായ ഓഫീസിലെ 
ജൂനിയർ സഹകരണ ഇൻസ്പെക്ടർ 3-8- 2016 മുതൽ സംഘം 
ലിക്വിഡേറ്ററുടെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. 

ടി ഉത്തരവ് അനുസരിച്ച് സംഘത്തിന്റെ ഇടപാടുകൾ 
അവസാനിപ്പിച്ച് സംഘം നിർത്തലാക്കാൻ പോകുന്നതിനാൽ 
ടി സംഘ ത്തിൽ നിന്നും വല്ല മുതലും ലഭി ക്കാൻ 
അവകാശപ്പെട്ടവർ ആ വക അവകാശങ്ങളെപ്പറ്റി ഈ നോട്ടീസ് 
പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 2 മാസത്തിനകം താഴെ 
ഒപ്പിട്ട് ലിക്വിഡേറ്ററെ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണെന്ന് 
ഏവരേയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 

- മേൽ പറഞ്ഞ അവധിക്കു ശേഷം ലഭിക്കുന്ന യാതൊരു 
അവകാശവാദങ്ങളും പരിഗണിക്കുന്നതല്ല. 


-- മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരുടെ 
12 - 8 - 1996 - ലെ പി / 2967/ 95 -ാം നമ്പർ ഉത്തരവു പ്രകാരം 
പൊന്നാനി ബീഡി തൊഴിലാളി വ്യവസായ സഹകരണസംഘം 
ലിമിറ്റഡ്നമ്പർ എസ്. ഐ .എൻ. ഡി. ( എം ) 33, പൊന്നാനി പി. ഒ . 
എന്ന സംഘത്തിന്റെ പ്രവർത്തനം നിർത്തൽ ചെയ്യുന്നതിന് 
ഉത്തരവായിട്ടുണ്ട്. മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിനു 
കീഴിലുള്ള പൊന്നാനി താലൂക്ക് വ്യവസായ ഓഫീസിലെ 
ജൂനിയർ സഹകരണ ഇൻസ്പെക്ടർ 3 - 8 - 2016 - ന് സംഘം 
ലിക്വിഡേറ്ററുടെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. 

- ടി ഉത്തരവ് അനുസരിച്ച് സംഘത്തിന്റെ ഇടപാടുകൾ 
അവസാനിപ്പിച്ച് സംഘം നിർത്തൽ ചെയ്യാൻ പോകുന്നതിനാൽ 
ടി സംഘ ത്തിൽ നിന്നും വല്ല മുതലും ലഭി ക്കാൻ 
അവകാശപ്പെട്ടവർ ആ വക അവകാശങ്ങളെപ്പറ്റി ഈ നോട്ടീസ് 
പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 2 മാസത്തിനകം താഴെ 
ഒപ്പിട്ട ലിക്വിഡേറ്ററെ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണെന്ന് 
ഏവരേയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


മേൽ പറഞ്ഞ അവധിക്കു ശേഷം ലഭിക്കുന്ന യാതൊരു 
അവകാശവാദങ്ങളും പരിഗണിക്കുന്നതല്ല. 


( ഒപ്പ്) 

ലിക്വിഡേറ്റർ, 
ജൂനിയർ സഹകരണ ഇൻസ്പെക്ടർ, 

പൊന്നാനി താലൂക്ക്. 


താലൂക്ക്വ്യവസായ 
ഓഫീസ്, പൊന്നാനി. 


256 


